Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


WGOVERNA 


ാർ 


രാ സ 
VMENT OF 


OF KERAL 


त्यनव अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th May 2010 

2010 മേയ് 18 
28th Vaisakha 1932 
1932 വൈശാഖം 28 


വാല്യം 55 | 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി . ജി. റ്റി. 622 /2009. 

2010 മേയ് 11 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആ ഫീ സർ 
ഭൂജല വകുപ്പ്, തൃശ്ശൂർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

രൂപ് 
-- അടങ്കൽ തുകയും 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
- സമയവും --6 - 6- 2010 , 10 മണിമുതൽ. 

- ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 10 - 6 - 2010 , 1 മണി. 

- ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും- - 10 - 6 - 2010 , 3 മണി. 


ദർ ഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 
| 10 - 6 - 2010 , 4 മണി. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 - 6- 2010 . 


- 1 


മറ്റു വ്യവസ്ഥകൾ 


- 04 /2010 - 11 -തൃശ്ശൂർ ജില്ലയിൽ തലപ്പിള്ളി 

താലൂക്ക് ഓഫീസിൽ 6 ഇഞ്ച് 
വ്യാസമുള്ള കുഴൽക്കിണർ നിർമ്മിച്ച് 
ചെറു കിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - രൂപ 75,000 
05 / 2 0 10 - 11 - ത്യ ശ്ശൂ ർ ജില്ല യിൽ 
കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 6 ഇഞ്ച് 
വ്യാസമുള്ള 3 കുഴൽക്കിണർ 
നിർമ്മിക്കുക - രൂപ 85,000 


1,900 


2 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
ത്യശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
പവ്യ ത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
പൂങ്കുന്നത്തുള്ളഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
- സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


വ 


2 ,125 


നി 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


4th MAY 2010 ] 


GROUND WATER DEPARTMENT 


36 


4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണവശാൽ 
അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പവൃത്തിദിവസം മേൽപ്പറഞ്ഞ സമയത്തുതന്നെ 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ ., തൃശ്ശൂർ. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് നമ്പർ ജി. എം. 1181 /09 - ഒ. റ്റി.- 12/10. 

പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ 
കുഴൽക്കിണർ റിപ്പയറും 110 എം . എം . വ്യാസമുള്ള കുഴൽ 
കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) 
വാങ്ങി ഘടിപ്പിച്ച് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00 ,000 . 
നിരതദ്രവ്യം രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 27 -5 - 2010 , 1 മണി. 

- ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 27 -5 - 2010, 3 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
27 - 5 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


ദർഘാസ് പരസ്യം 


( 1) 


നമ്പർ ജി . എം . 1219 / 09- ഒ. റ്റി .- 11/ 10 . 2010 ഏപ്രിൽ 26. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജ ല 
വ കുപ്പ്, മല പ്പുറം താഴെപ്പറയുന്ന പവ്യ ത്തി കൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവച്ച ക വ റു ക ളിൽ ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം. 1219 / 09 - ഒ. റ്റി .- 11/ 10. 

പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തു 
കളിൽ 110 എം . എം . വ്യാസമുള്ള കുഴൽ കിണർ കുഴിച്ച് 
ഹാന്റ് പമ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിച്ച് 
പ്ളാറ്റ് ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00,000. 
നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 24 - 5 - 2010 , 1 മണി. 


നമ്പർ ജി. എം . 73/10- ഒ. റ്റി.-13 / 10 . 

2010 മേയ് 4. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വ കുപ്പ്, മല പ്പുറം താഴെ പ റയുന്ന പവ്യ ത്തി ക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും കമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം . 73/ 10 - ഒ. റ്റി .- 13/ 10 . 
- പ്രവൃത്തിയുടെ പേര് ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തു 
കളിൽ 110 എം . എം . വ്യാസമുള്ള കുഴൽ കിണർ കുഴിച്ച് 
ഹാന്റ്പമ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിച്ച് 
പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00,000 . 
നിരതദ്രവ്യം - രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 5- 2010 , 1 മണി. 

ദർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 28 - 5 - 2010 , 3 മണി. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 5 - 2010 , 4 മണി. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


ദർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 24 - 5 - 2010 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
24 - 5 - 2010 , 4 മണി. 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


( 2 ) 


നമ്പർ ജി . എം . 1181/ 09 - ഒ. റ്റി.-12/ 10 . 

2010 മേയ് 3. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെപ്പ റയുന്ന പവ്യ ത്തി ക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പവ്യ ത്തിയുടെ പേരും കമനമ്പരും ആലേഖനം 
ചെയ്ത മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


